45 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


സുഹറാബീവി 


ഭാര്യ 


65 


2 


ഷനി , പി . എം . 


മകൾ 


41 


3 


ഷെറിൻ , പി . എം . 


മകൻ 


37 


4 


സജിനി , പി . എം . 


മകൾ 


38 


Pathanapuram Taluk 

പരസ്യം 
നമ്പർ എൻ2-731212020 . 

2020 ഡിസംബർ 23 . 
പത്ത നാ പു രം താ ലൂ ക്കിൽ തല വൂർ വില്ലേ ജിൽ 
ആവണീശ്വരം എന്ന സ്ഥലത്ത് റഷീ മൻസിൽ വീട്ടിൽ 
എ . യൂനൂഞ്ഞ് 20-9-2020 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ് . പരേതന്റെ പേരിൽ കുന്നിക്കോട് സെൻട്രൽ ബാങ്കിലുള്ള 
50000 രൂപയുടെ സ്ഥിര നിക്ഷേപം ലഭിക്കുന്നതിനും മറ്റ് 
ആ വ ശ്യ ങ്ങ ൾ ക്കും 

വേണ്ടി 

അ വ കാശസർട്ടി ഫിക്കറ്റ് 
അ നു വ ദി ക്ക ണ മെന്നു കാണിച്ച് പരേ തന്റെ മകൻ 
അബ്ദുൾ റഷീദ് കുഞ്ഞ് , വൈ . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ മു ഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ അവകാശികളാ 
ണെന്ന് അറിയുന്നു . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

മ ര ണ മ ടഞ്ഞ മതീൻ കു ഞ്ഞിന്റെ നിയ മാ നു സത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി 
കഴിഞ്ഞും തപാ ലിലും 

ലഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബ mo 


1 


സൽമത്ത് ബീവി 


ഭാര്യ 


77 


2 


മകൻ 


58 


സുലൈമാൻ കുഞ്ഞ് 
അലിമത്ത് ബീവി 


നമ്പർ എ3-8360 / 2020 . 


2020 ഡിസംബർ 21 . 


3 


മകൾ 


55 


4 


അബ്ദുൾ റഷീദ് കുഞ്ഞ് 


മകൻ 


53 


ആർ . 


5 


നബീസത്ത് ബീവി 


മകൾ 


49 


കുന്ന ത്തൂർ താലൂക്കിൽ മൈനാഗപ്പള്ളി വില്ലേജിൽ 
കോവൂർ മുറി യിൽ എ . 

വില്ല വീട്ടിൽ 
ആൻഡൂസ് ജോർജ്ജ് , 11-10-2020 -ാം തീയതി മരണമടഞ്ഞതി 
നാൽ പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 
ക്കുന്നതിന് അവകാശസർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാര്യ 
റീത്താമ്മ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിന്മേൽ 

മെനാ ഗ പ്പള്ളി വില്ലേ ജാ ഫീ സർ മുഖാന്തിരം നട ത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലും അയൽ 
സാക്ഷിമൊഴി യിലും മ ര ണ സർട്ടിഫിക്കറ്റ് ( പകാ രവും 
ആൻ സൂ സ് ജോർജ്ജ് , 11-10 -2 020 -ാം തീയതി മ ര ണ 
മ ട ഞ്ഞ തായും പരേ തന്റെ അ വ കാ ശിക ളായി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ക്രമനമ്പർ 1 മുതൽ 5 വരെ കക്ഷികൾ പരേതന്റെ അനന്തരാ 
വകാശികളാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജരായി ബേ 

ബാധിപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പത്തനാപുരം . 

തഹശീൽദാർ . 


ക്രമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


റീത്താമ്മ , എ . 


ഭാര്യ 


63 


Punalur Taluk 


2 


റിയമോൾ , എ . 


മകൾ 


38 


പരസ്യം 


3 


33 


>> 


റിൻ , എ . 
ജോസഫ് റിനാഷ് 


നമ്പർ ജി2-776132020 . 


2020 ഡിസംബർ 29 . 


4 


മകൻ 


29 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

മരണമടഞ്ഞ ആൻഡൂസ് ജോർജ്ജിന്റെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാ മൂലം സമർ പ്പി ക്കേ ണ്ട താ ണ് . നിർദ്ദിഷ്ട സമ യ 
പരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പുനലൂർ താലൂക്കിൽ അഞ്ചൽ വില്ലേജിൽ ആർച്ചൽ 
കുന്നത്ത് 

വീട്ടിൽ സുരഭി 12-8-2020-00 തീയതി 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതയുടെ ബാങ്ക് സംബന്ധമായ 
ആവ ശ്യ ത്തിനും , മറ്റ് ഇതര ആവശ്യ ങ്ങൾക്കുമായി 
അവ കാശ സർട്ടിഫിക്കറ്റ് അനു വാദിക്ക ണ മെന്നു കാണിച്ച് 
പരേതയുടെ ഭർത്താവ് ഉദയൻ സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തി 
യതിൽ താഴെപ്പറയുന്നവർ പരേതയുടെ അവകാശിയാണെന്ന് 
അറിയുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബം 


1 


ഉദയൻ 


ഭർത്താവ് 


50 


താലൂക്കാഫീസ് , 
കുന്നത്തൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


2 


അഖിൽ , 


യു . 


മകൻ 


27 


Gaz . No. 13 / 2021 / DTP ( CLR - Supplement ) . 


295 


